Government of Kerala 
കേരള സർക്കാർ 

2008 


Reg. No. 0921. mmo 
KL /TV (N )/ 12 /2006 - 2008 


GOVE 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIII 


No . 


THIRUVANANTHAPURAM , TUESDAY 
തിരുവനന്ത പുരം, ചൊവ്വ 


2nd December 2008 

2008 imomio 2 
11th Agrahayana 1930 
1930 GOLD DOOM 11 


veljo 53 


നമ്പർ 


PART III 
Stores Purchase 


Medical Education Department 

TENDER NOTICE 
" No. 03-21066 /2008/MCT. 

Ist November 2008. 
Scaled competitive tenders are invited by the undersigned for the supply offollowing items required for 
the Department of Blood Bank, MedicalCollege, Thiruvananthapuram . 

Tender should be superscribed Tender Number and addressed to the Principal, Medical College , 
Thiruvananthapuram , Pin -695 011. Details can be had from this office on working hours till 3. 30 pm 

SCHgDULE 
Tender No . 

Name of Equipment Quantity (Nos .) Department 
58/2008 El ctronic Weighing Balance 

Blood Bank 
Table Top Centrifuge 
3. Monocular Microscope 


Cost of tender form (Inclusive of VAT) : . 

Original - Rs . 450 . 

Duplicate - Rs . 225 . 
Last date and time for sale of tender form - 16 -12- 2008 , 3 p . m . 
Last date and time for receipt of tender form - 17-12 - 2008 , 2 . 30 p . m , 
Date and time of opening of tender - 17-12- 2008 , 3 p .m . 

Tender forms will be sent through post if required provided duc amonnt with sufficient postage charge 
(Rs. 50 ) is sent by way of Money Order in favour of the Principal, Medical College, Thiruvananthapuram , 
Kerala State , Pin - 695 011 . Money Order should reach this office on or before 10 -12 - 2008 . No other form 
of remittance will be accepted . 

- തിരുവനന്തപുരം മെഡിക്കൽ കോളജിലേക്ക് ആവശ്യമായ താഴെ പറയുന്ന ഉപകരണങ്ങൾ 
വിതരണം ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസുകൾ ദർഘാസ് , നമ്പരോടു 
കുടി നിശ്ചിത തീയതിക്കു മുമ്പ് പ്രിൻസിപ്പാൾ , മെഡിക്കൽ കോളേജ , തിരുവനന്തപുരം- 695 011 എന്ന് 
വിലാസത്തിൽ എത്തിച്ചിരിക്കേണ്ടതാണ്. 


ദാവോസ - സാധനങ്ങളുടെ 

, എം ഡിപ്പാർട്ടുമെന്ററ 
നമ്പർ 

പേര് 
58 2008 1 . ഇലക" scടാണിക് വെയിംഗ് ബാലൻസ 

1 

ബ്ലഡ്ബാങ്ക് 
2 . ടേബിൾ ടോപ്പ് സൈൻടി ഫജ 

- 10 - 
3 , മോണോക്കുല മെ ( കാസ്കോപ്പ 
ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതി ഉൾപ്പെടെ) : 

അസ്സ ൽ രൂപ 450 . 

ശരിപ്പകർപ്പ് - രൂപ 225 . 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും - 16-12- 2008 , 3 മണി. 
ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 17 -12- 2008 , 2 . 30 മണി, 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 17- 12 - 2008 , 3 മണി, 

ദ്ഘാസ് ഫാറങ്ങൾ തപാലിൽ വേ ണവർ അയയ്ക്കുന്നതിനുവേണ്ട തുക ( 50 രൂപ അധികമായി അയയ്ക്ക 
ണ്ടതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില ഒാഫീസിൽ നേരിട്ടോ മണിയോർഡർ ആയം സ്വീകരിക്കുന്നതാണ്. 
അല്ലാതെയുള്ള എല്ലാ അപക്ഷകളും നിരസിക്കുന്നതാണ്. ഫാറത്തോടൊപ്പം മുദ്രപ്പത്രങ്ങളോ മറേറതെങ്കിലും 

ഡോക്യുമെൻറുകളും അയയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുളളതും മേൽവിലാസം വ്യക്തമല്ലാത്തതുമായ മണിയോർഡ 
റുകൾ നിരസിക്കുന്നതാണ് , മണിയോർഡറുകൾവഴി ഫോറങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുളള അപേക്ഷകൾ ഇ 
ആഫീസിൽ 10 -12- 2008 - ന് മുമ്പ് കിട്ടിയിരിക്കണം. താമസിച്ചുകിട്ടുന്ന മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. 
ദർഘാസ് ഫോറ . കെമാറാൻ പാടില്ലാത്തതും ഒരിക്കൽ അടച്ച തുക തിരിച്ചു കിട്ടുന്നതുമല്ല , താമസിച്ച് കിട്ടുന്ന 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ 
ഈ ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ് . 
Medical College , 

(Sd ) 
Thiruvananthapuram . 

Principal 
TENDER EXTENSION NOTICES 


No. Gl-1981 2008 MCK . 

7th November 2008 . 
Teaders invited for the purchase of disposable items to Department of Forensic Medicine published 
from Medical College , Kottayam is extended as follows : 
Tender forms can be ba 

പ he had from this office on payment of Rs . 450 prescribed cost in cash or by 
money order till 16 -12 - 2008 , 3p. m . No other modes of remittance will be entertained . Those who require 
tender form , by post, a sum of Rs. 40 will be added towards postage charges. Money orders should 
reach this office at least 10 days prior to the closing date of tender sales. Cost of tender forms will 
not be refunded . 

The duly signed tenders superscribed on the envelope as " Tender No . C1- 10981 /2008/MCK " > 
for the purchase of Disposable items to Department of Forensic Medicine addressed to “ The Principal 
Medical College , Kottayam - 8 " should reach this office on or before 17 -12- 2008 at 4 p . m . the due date 
mentioned in the schedule . Tenders received late will not be entertained. Che duly received tenders will 
be opened at 18- 12 -2008 , 3 p . m . at the stipulated time in the presence of the tenderers or their 
authorized representatives who may be present at that time. 

Purther details can be obtained from this office during working hours . The undersigned reserves 
the right to reject any tender without assigning any reason . 

കോട്ടയം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസീൻ ഡിപ്പാർട്ടുമെന്റിലേക്ക് ഡിസ്പോസബിൾ 
ഐററംസ വാങ്ങുന്നതിന ഈ ആഫീസിൽ നിന്നും ഇം നമ്പർ പ്രകാരം 19- 9 - 2003- ൽ അയച്ച ടെണ്ടർ താഴ 
പറയും പ്രകാരം നീട്ടിവച്ചിരിക്കുന്നു . 


ദർഘാസ് പ്രതങ്ങൾ 450 രൂപ അടച്ച് ഓഫീസിൽ നിന്നും 16-12- 2008 , 3 മണിവരെ വാങ്ങാവുന്നതാണ്, 
ദർഘാസ് പ്രതങ്ങൾ തപാലിൽ ആവശ്യമുളളവർ 40 രൂപ അധികമായി മണിയോർഡറായി അയയ്ക്കേണ്ടതാണ്. 
മണിയോർഡറുക ദർഘാസ് വിൽപ്പന അവസാനിക്കുന്നതിന് 10 ദിവസം മുമ്പ് ലഭിക്കേണ്ടതാണ്. ദർഘാസ 
( പമാണത്തിന്റെ വില മടക്കി നൽകുന്നതല്ല . 

- മുദ്രവച്ച ദർഘാസ കവറിന് മുകളിൽ "ദർഘാസം നമ്പർ സി1 /10981 2008എം, സി , കെ . 
ഉപകരണത്തിൻറെ പേര• ഡിസ്പോസബിൾ ഐററം സാ എന്ന മേലെഴുത്തോടുകൂടി പിൻസിപ്പാൾ , മെഡിക്കൽ 
കോളേജ്, കോട്ടയം എന്ന വിലാസത്തിൽ 17-12- 2008 , 4 മണിക്ക് മുമ്പ് ലഭിക്കത്തക്കവിധം അയയക്ക 
ണ്ടതാണ്. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്നതോ അപൂർണ്ണമായതോ ആയ ദർഘാസുകൾ പരിഗണി 
ക്കുന്നതല്ല . യഥാസമയം ലഭ്യമായ ദർഘാസുകൾ 18 -12-2008, 3 മണിക്ക് തുറക്കുന്നതാണ്. 

വിശദവിവരങ്ങൾ ദർഘാസ് പത്രത്തിനോടൊപ്പം ലഭ്യമാണ്. യാതൊരു കാരണവും കാണിക്കാതെ 
8ർ ഘാസുകൾ നിരസിക്കുവാനുള്ള അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 


No. C5/7807/ 2006/ MCK . 

| 20th October 2008 . 
Dates of the tenders invited for the purchase of ICU Ventilator for Trauma Care are 
re- scheduled as detailed below . 

Tender forms can be had from this office on payment of Rs. 788 prescribed cost in cash or by 
Money Order till 18-12- 2008 , 3 p . m . No other modes of remittance will be entertained . Those who require 
tender forms by post, in India as sum of Rs. 40 will be added towards postage charges. Money Orders should 
reach this office at least 10 days prior to the closing date of tender sales . Cost of tender formswill not be refunded . 

The duly signed tenders superscribed on the envelope as " Tender No. 9 /Trauma /2008 - /MCK 
for the purchase of ICU Ventilator addressed to " The Principal, Medical College, Kottayam - 8 " should 
reach this office on or before 19 - 12 -2008 , 4 p . m . Tenders received late will not be entertained . The 
duly received tenders will be opened at 3 p . m . on 20 - 12 -2008 in the presence of the tenderers or their 
authorized representatives who may present at that time. 

Further details can be obtained from this office during working hours. The undersigned reserves the 
right to reject any tender without assigning any reason . 

- കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ടാമാ കെയിനായി ഐ , സി , യു . വെൻറിലേററൽ വാങ്ങുന്ന 
തിനായി പരസ്യപ്പെടുത്തിയതിന്റെ ദർഘാസിന്റെ തീയതികൾ പുനക്രമീകരിച്ചിരിക്കുന്നു . 

ദർഘാസ്പത്രങ്ങൾ 788 രൂപ അടച്ച് ഈ ഓഫീസിൽ നിന്നും 18-12-2008 വരെ വാങ്ങാവുന്നതാണ്. 
ദർഘാസ് പ്രതങ്ങൾ തപാലിൽ ആവശ്യമുളളവർ 40 രൂപ അധികം മണി ഓർഡറായി അയയക്കേണ്ടതാണ് , മണി 
ഓർഡറുകൾ ദർഘാസ് വിൽപ്പന അവസാനിക്കുന്നതിന് 10 ദിവസം മുമ്പ് ലഭിക്കേണ്ടതാണ്. . ദർഘാസ് 
പ്രതത്തിന്റെ വില മടക്കി നൽകുന്നതല്ല . 

- മുദ്രവച്ച ദർഘാസുകൾ കവറിനുമുകളി ൽ " ദർ ഘാസ് നമ്പർ 9 ടോമ/ 2008/ എം , സി , കെ , ഉപകരണത്തിന്റെ 
പേര് ഐ . സി . യു . വെൻറിലേററർ എന്ന മേലെഴുത്തോടുകൂടി സുപ്രിൻസിപ്പാൾ , മെഡിക്കൽ കോളേജ്, കോട്ടയം-18 
എന്ന വിലാസത്തിൽ 19 -12- 2008 , 4 മണിക്കു മുമ്പായി ലഭിക്കത്തക്കവിധം അയയ്ക്കേണ്ടതാണ്. നിശ്ചിത സമയത്തി 
നുശേഷം ലഭിക്കുന്നതോ അപൂർണ്ണമായതോ ആയ ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . യഥാസമയം ലഭ്യമായ 
ദർഘാസുകൾ 20 - 12 -2008, 3 മണിക്ക് തുറക്കുന്നതാണ്. 

-- വിശദവിവരങ്ങൾ ദർഘാസ് പത്രത്തിനോടൊപ്പം ലഭ്യമാണ്. യാതൊരു കാരണവും കാണിക്കാതെ 
ദർഘാസുകൾ നിരസിക്കുവാനുള്ള അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 
Medical College, 

| ( Sd . ) 
Kottayam, 

Principal . 
TENDER NOTICE 
No. Si /105952oceaec . 

, 17th October 2008 . 
Sealed , competitive tenders in the prescribed forms are invited from the manufacturers or authorised 
distributors for the purchase of Various Equipments for establishment of State Institute of Sports 
Medicine. Medical College, Calicut . The envelope containing the tenders should be superscribed as 
"" Tender No . . . . . . . . . . . . . . . . . . ...for the supply of . . . ... . . . . . . . . . . . . . . . . Due on ... . . . . ... . . . . ( as indicated 
in the statement below ) and should be addressed to the Principal, Medical College, Calicut-673 008 . 
Belated tenders will yiot be accepted. The tenders will be opened at 11. 30 a . m . on the date specified 
below against each tenders in the presence of such tenderers or their authorized representatives who 
may be present at that time. Intending tenderers can obtained tender forms directly or by registered 
post on payment by Moncy Order from the Principal, Medical College , Calicut. Each tenderers should send 
along with the tender an agreement signed and executed in Kerala Government Stamp Paper worth 
Rs . 50 and EMD 2 1 % of the total cost of the items tendered for . 

LIST OP ITEMS 


SI . 


Tender No . and Name of Items 


No . 


Estimate Cost 

Rs. 
25 , 00 , 000 
10 ,00, 000 


S1/ 10586 /2008 /MCC - Shockwave Therapy Unit 
si/105872008JMCC - Continuous Passive Motion machine for Upper and 

Lower limbs 
S3/12582 /2008/ MCC Ultrasound Scanner 1 . 


15 , 00 ,000 


Cost of tender form : 

- Original - Rs . 1125 for Sl. Nos, 1, 3 and Rs. 788 for Si . No . 2 , 
, Duplicate - Rs . 568 for SI, Nos, 1, 3 and Rs. 450 for sil, No. 2. 

- By post - Rs. 1, 165 for Sl , Nos, 1 , 3 and Rs, 828 for Sl. No . 2 , 1 , - 
Closing date and time of sale of tender form by post - 2 -12- 2008 , 3 p . m . 
Date and time of receipt of tender - 10 - 12 -2008 , 11 a .m . 
Date and time of opening of tender -- 10 -12 -2008 , 11 . 30 a . m . 
Date upto which the rates are to be firm - 31- 3 - 2009 . 

Rate should be quoted against payment in Indian Rupees only . The tenders without the required 
Earnest Money Deposit and agreement and not satisfying other tender conditions are liable to be rejected 
without any notice . Tender forms are not transferable . Cheque, Drafts , Postage Stamps etc . will not be 
accepted towards the cost of tender forms. Duplicate copy of tender form can be obtained on payment . 
Purther details can be had from the Office of the Principal, Medical College , Calicut during the 
working hours , 

- കോഴിക്കോട് മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ചുളള സ്പോർട്സ് മെഡിസിൻ 1 വിഭാഗത്തിലേക്ക് 
വിവിധ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് മുദ്രവെച്ച മൽസരാടിസ്ഥാനത്തിലുളള ദർഘാസുകൾ ക്ഷണിച്ചു 
കൊളളുന്നു . 


| കമ 
നമ്പർ 


ദർഘാസം നമ്പരും 
ഉപകരണങ്ങളുടെ പേരും 


അടങ്കൽതുക 

രൂപ് 


25,00, 000 
- 10,00 ,000 


എസ°1/10586/ 2008/ എംസിസി ഷാക്ക് വേവ് തെറാപി യുണിററ് 
എസ" 1 /105872008 എംസിസി കണ്ടിന്യൂസ് പാസസീവ് മോഷൻ മെഷീൻ ഫോർ 

അപ്പർ ലിമ്പ , ലോവർ ലിമ്പ 

മെഡിസിൻ വിഭാഗത്തിലേക്ക് 
- എസ°1 /12582/2008/ എംസിസി അൾട്രാസൗണ്ട് സ്കാനർ 


15,00 ,000 


ദർഘാസം ഫോറത്തിന്റെ വില : 

ഒറിജിനൽ കമനമ്പർ 2 - ന് 188 രൂപ , മാറുളളവയ്ക്ക് 1 , 125 രൂപ , 

ഡിക്കറ്- കമനമ്പർ 2 - ന് 450 രൂപ , മററുളളവയ്ക്ക് 563 രൂപ , 
തപാൽവഴി ക്രമനമ്പർ 2 - ന് 828 രൂപ, മററുളളവയ്ക്ക് 1 , 165 രൂപ. 
തപാൽ വഴി ദർഘാസം ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും - 2-12-2008, 3 മണി. 
ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 10 -12 -2008 , 11, മണി, 
ദർഘാസ ” തുറക്കുന്ന തീയതിയും സമയവും - 10 -12- 2008 , 11 . 30 മണി , 
വില നിജമായിരിക്കുന്ന തീയതി - 31 - 3- 2009 . 

ദർഘാസുകൾ അതത് മേലെഴുത്താടുകുടി ( പ്രിൻസിപ്പാൾ , മെഡിക്കൽ കോളേജ്, കോഴിക്കോട് -8 എന്ന 
വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. വൃകി കിട്ടുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ മുകളിൽ 
കാണിച്ചിരിക്കുന്ന ദിവസം രാവിലെ 11 . 30 - ന് ദർഘാസുകാരൻറയോ അംഗീകൃത ഏജൻറിൻറയോ സാന്നിധ്യ 
ത്തിൽ മുറുക്കപ്പെടും. 

- ദർഘാസം ഫോറങ്ങളുടെ വിലയായി മ ണിയോർഡർ ഒഴികെ പക്കം, ഡാഫ്റ് , പോസ്ററൽ സ്റ്റാമ്പ 
മുതലായവ സ്വീകരിക്കുന്നതല്ല . 5 

ലvഷൻ സ്വീകരിക്കുന്നതല്ല . 50 രൂപ വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ നിശ്ചിത 
സമ്മതപത്രം 1 % നിരതദ്രവ്യത്താടുകൂടി ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

ദർഘാസുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ നിന്നും പ്രവത്തി 
ദിവസങ്ങളി ൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾ പ്രസ്തുത ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്, 
Medical College , 

( Sd .) 
Kozhikode . 
TENDER NOTIGES 

Estimate Cost - Rs . 1,00 ,000 . 
No. S6/12852/ 2008 McC . 

Earnest Money Deposit - 1 % of the total cost 
25th Ootober 2008 . 

of the item , 
Sealed and competitive tenders in the prescribed 
forms are invited from the manufacturers or 

Cost of tender form : 
authorised suppliers for the supply of Pulse Oxymeter 

Original - Rs. 450 . 
for the Department of Plastic Surgery , Medical 

Duplicate - -Rs. 225 . 
College, Kozhikode . 

- By Post - Rs. 490 . 


യുഎയില 


Principal. 


Last date and time of sale cf tender form 
16- 12 - 2008 , 3 . 30 pm. 

Last date and time of sale of tender form by 
post - 10 -12-2008, 3 . 30 pm. 

Last date and time of receipt of tenders 
17-12-2008, 11 a , m . 

Date and time of opening of tenders — 17- 12 -2008 , 
11 . 30 a . m . 

Tender formscan be had from the Office of the 
Principal, Medical College, Kozhikode -8 directly on 
payment of Rs. 450 on or before 16 -12- 2008 , 3 . 30 p .m . 
or by Registered Post on or before 10 - 12 -2008 , 3p . m . 

er taken in favour of Principal, 
Medical College, Kozhikode for Rs. 490 . 

Tenders should be superscribed as tender No . 
" S6 /12852/2008/MCC " and addressed to the 
Principal, Medical College, Kozhikode. Tenders should 
be submitted on or before 17 - 12 - 2008 , 11 a . m . Belated 
tenders will not be accepted . Each tender should 
be submitted along with an agreement signed and 
executed in Kerala (Govt . Stamp Paper worth Rs. 50 
and EMD @ 1 % of the total cost of the items tendered 
for. The tenders will be openod on 17 - 12- 2008 
at 11 . 30 a . m . in the presence of the tenderers or 
their authorised representatives 

Rate should be quoted against payment in 
Indian Rupees only . The tenderers , without the 
agreement and sufficient Earnest Money Deposit 
and the tenders that do not satisfy the conditions 
are liable to be rejected without any notice . Cheque, 
Draft , Postage Stamps etc . will not be accepted 
towards the cost of the tender forms. Stamp Paper 
will be supplied to the firms outside Kerala on 
request along with the remittance of Rs. 87 by 
Money Order taken in favour of the Principal, 
Medical College, Kozhikode . 

Further details can be had form the Office of 
the Principal, Medical College Calicut during 
working hours . 


കോഴിക്കോട് മെഡിക്കൽ കാളീമനാഭന 
ബന്ധിച്ചുളള പ്ലാസ്റ്ററിക് സർജറി വിഭാഗത്തിലേക്ക് 
ആവശ്യമായ പാസ് ഓക്സീമീററർ വിതരണം 
ചെയ്യുന്നതിലേക്ക് നിർമ്മാതാക്കളിൽ നിന്നും അംഗീക ത 
ഡീലർമാരിൽ നിന്നും മുദ്രവച്ചതും മത്സരാധിഷ്ഠിത 
മായതുമായ ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

അടങ്കൽ തുക - 1, 00, 000 രൂപ, 
നിരതദ്രവ്യം -- ടെണ്ടർ തുകംയുടെ 1 % . 
ദർഘാസ് ഫോറത്തിന്റെ വില ; 

അസ്സ ൽ 450 രൂപ . 
ഡച്ചിക്കേറ്_ 225 രൂപ . 

തപാൽ വഴി 490 രൂപ . 
- ദർഘാസ് ഫോറങ്ങൾ നേരിട്ടു ലഭിക്കുന്ന അവസാന 
തീയതിയും സമയവും - 16-12 - 2008 , 3 . 30 മണി, 

- ദർഘാസം ഫോമുകൾ തപാൽവഴി വിൽപ്പന തീരുന്ന 
തീയതിയും സമാവും - 10- 12 - 2008 , 3 . 30 മണി, 

ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന 
തീയതിയും സമയവും - 17 -12- 2008, 11 മണി, 

- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
17- 12 - 2008, 11 , 30 മ ണി . 

- ദർഘാസുകൾ എസ്6 -12852/2008, എം . സി . സി . 
എന്ന മേലെഴുമാടുകുടി നരിട്ട് നൽകുകയാ 
പിൻസിപ്പാൾ , മെഡിക്കൽ കോളജ്, കോഴിക്കോട°- 8 , 
എന്ന വിലാസത്തിൽ അയയ്ക്കുകയോചെയ്യേണ്ടതാണ്. 

കിക്ക ട്ടുന്ന " ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 
ദർഘാസുകൾ മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്ന ദിവസം 
രാവിലെ 17. 30 മണിക്ക് ദർഘാസുകാരൻറയോ 
അംഗീകൃത പനി നിധിയുടെയോ സാന്നിധ്യത്തിൽ 
തുറക്കപ്പെടും. തപാലിൽ ലഭിക്ക ണ്ട ദർഘാസ 

ഫോറത്തിന്റെ വിലയായി മണിയോർഡർ ഒഴികെ. 
മറെറാന്നും സ്വീകരിക്കുന്നതല്ല . 

- 50 രൂപ വിലയുളള കേരള മുദ്രപ്പത്രത്തിൽ 
നിശ്ചിത മാതൃകയിലുളള സമ്മതപതം വാഗ്ദത്ത 
- തുകയുടെ 1 % നിരവ്യത്തോടുകൂടി 
നോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

കൂടുതൽ വിവരങ്ങൾ (പസ്ത ആഫീസിൽ 
നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ ലഭ്യമാണ്. 


പിൻസിപ്പാൾ 
, ൽ അയയ്ക്കുകയോ 
കിക്കുന്നതല്ല 
. 


No. S3- 13664/2008/ MCC. 

3rd November 2008 
Sealed and competitive tenders in the prescribed forms are invited from the manufacturers or 
authorized suppliers for the supply of following items to Medical College, Kozhikode . 


Sl . 


Tender No. and Name of Item wich Approximate Cost 


D -partment 


Y 


3hs- 


S3/13664, 2008MCC -Deep Freezer - Rs. 2 ,00,000 
S3,2573 /2008 / MCC - \Various items - Rs. 1 ,55, 000 
S3113363 ; 2008, MCC - Press11re rnonitoring kit - Rs. 4, 60,000 
S3113307/2008/ NICC - Custom pack tubings - Rs. 3, 00, 000 
S3113362 /2008, ICC Cardioplegia delivery system - Rs. 2 ,50, 00 


Gastroenterology 
Caraiovascular and 
Thoracic Surgery 


+ 


|7 


Tender forms can be had from the Office of the Principal, Medical College, Kozhikode directly 
on paymenit of Rs. 450 per tender on or before 11- 12 -2008, 3 .30 p . In . ur by registered post on or 
before 2- 12 -2008 3 . 30 p . in producing Money Order taken in favour of Principal, Medical College , Kuzhikode 
or Rs. 490 . Tenders should be superscribed as " S3- 13664 / 2008 /. 

MCC " and addressed to the 
Principal, Medical College , Kozhikode . Icnders should be submitted on or before 12 - 12 -2003, II a . m . 


Belated tenders will not be accepted . Each tenders should be submitted along with an agreement 
signed and executed in Kerala Stamp Paper worth Rs. 50 and EMD @ 1 % of the total cost of 
the items tendered for . The tenders will be opened on 12 -12 - 2008 at 11. 30 a . m . in the presence of the 
tenderen or their authorized representatives . 

Rate should be quoted in Indian Rupees only against payment . The tenders without the agreement and 
sufficient Earnest Money Deposit and the tenders that do not satisfy the conditions are liable to be rejected 
without any notice. Cheques, Drafts, Postage Stamps etc . will not be accepted towards the cost of the tender 
forms. Stamp Paper will be supplied to the firms outside Kerala , on request, along with the remittance of 
Rs, of 87 by Money Order taken in favour of Principal, Medical College , Kozhikode. Date up to 
which rates are to be firm 31 - 3 - 2009. 

Further details can be had from the Office of the Principal , Medical College, Kozhikode during 
working hours . 

- കോഴിക്കോട് മെഡിക്കൽ കോളജിലെ വിവിധ വിഭാഗങ്ങളിലേക്കും താഴെ കൊടുത്തിരിക്കുന്ന പ്രകാരം 
സാധനങ്ങൾ വിതരണം ചെയ്യുന്നത്തിലേക്ക് നിർമ്മാതാക്കളിൽ നിന്നാ അംഗീകൃത ഡീലർമാരിൽ നിന്നാ 
മുവച്ചതും മൽസരാധിഷ്ഠിതമായതുമായ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസ് നമ്പരും ഇനവിവരവും അടങ്കൽ തുകയും 

ഡിപ്പാർട്ടുമെൻറ 
നമ്പർ 

എസ°3 /13664/ 2008 എം . സി , സി , ഡീപ്പ് ( ഫ്രീസർ - 2 ,00, 000 രൂപ ഗ്യാസ്ടം എൻററോളജി 
എസ°32578 /2008 / എം . സി . സി . - വിവിധ ഇനങ്ങൾ - 1 .55000 രൂപ 
എസ°3113363 /2008/ എം , സി , സി . - പഷർ മോണിറ്ററിംഗ് കിരം - കാർഡിയോവാസ്ക്കുലർ 
4 , 60 , 000 രൂപ , 

തൊറാസിക് സർജറി 
എസ°3/ 13301/ 2008 എം സി സി . - കസ്ററം പാക്ക ക്യൂ ബിംഗ് സ് - 

- 3,00, 000 രൂപ , 
എസ" 3 ]1 3362 2008 എം സി , സി . - കാർഡിയോ പീജിയ 

- ഡലിവറി സി സ റം - 2, 50 , 000 രൂപ 


നിരതദ്രവ്യം - ടെണ്ടർ തുകയുടെ ഒരു ശതമാനം. 
അർഘാസ് മഫത്തിന്റെ വില (ഓരോ ദർഘാസിനും3: 

അസ്സ ൽ _ 450 രൂപ , 
പകർപ്പ് - 225 രൂപ , 

തപാൽ വഴി - 490 രൂപ , 
ദർഘാസ് ഫോറങ്ങൾ തപാൽവഴി വിൽപ്പന തീരുന്ന തീയതിയും സമയവും - 2-12-2008 വൈകുന്നരം 
3 .30 മണി, 

- ദർഘാസ് ഫോറങ്ങൾ നേരിട്ടും ലഭിക്കുന്ന അവസാന തീയതിയും സമയവും - 11 -12-2008 വൈകുന്നേരം 
- 3 . 30 മണി, 

ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 12 -12-2008 രാവിലെ 11 മണി. 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവു - 12-12-2008 രാവിലെ 11 . 30 മണി, 

ദർഘാസുകൾ മുകളിൽ പറഞ്ഞു . ( പകാരമുള്ള മരലെഴുത്തള്ളുകുടി നേരിട്ട് നൽകുകയോ 
( പിൻസിപ്പാൾ , മെഡിക്കൽ കോളേജ്, കോഴിക്കോട്- 673 008് എന്ന് വിലാസത്തിൽ അയയ്ക്കുകയോ 
ചെയ്യേണ്ടതാകുന്നു . . വൈകി ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ നിശ്ചിത 
ദിവസം. . രാവിലെ 11 . 30 മണീക്കം ദർഘാസുകാരൻറയോ അംഗീകത ( പ്രതിനിധിയുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കപ്പെടും. തപാലിൽ ലഭിക്കണ്ട ദർഘാസ് ഫോറത്തിന്റെ വിലയായി മണിയോർഡർ 
ഒഴികെ മറെറാന്നും സ്വീകരിക്കുന്നതല്ല . 

50 രൂപ വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ നിശ്ചിത മാതൃകയിലുള്ള സമ്മതപത ം വാഗ്ദത്ത തുകയുടെ 
.1 % നിരതഭവത്തോടുകൂടി ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

കുടുതൽ വിവരങ്ങൾ കോഴിക്കാനും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ ആഫീസിൽ നിന്നും 
(പരത്തി ദിവസങ്ങളിൽ ലഭ്യമാണ്. 
Medical College, 

(Sd .) 
Kozhikode . 

Principal 


